Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


24 


11th June 2013 
2013 ജൂൺ 11 
21st Jyaishta 1935 
1935 ജ്യേഷ്ഠം 21 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Agriculture Department 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ എസ്. വി .എഫ്. 193/2013. 

2013 മേയ് 18. 
വണ്ടിപ്പെരിയാർ സംസ്ഥാന പച്ചക്കറിത്തോട്ടത്തിലെ 2013- 14 
വർഷത്തെ ആവശ്യത്തിലേക്കായി 250 ക്യുബിക് മീറ്റർ ഉണക്ക 
ചാണ് ക പ്പാടി സപ്ളെ ചെയ്യു വാൻ തയ്യാറുള്ള 
കരാറുകാരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 19 -6 -2013 -ാം തീയതി പകൽ 
11.30 മണിവരെ ഫാം ഓഫീസിൽനിന്നും ലഭിക്കുന്നതാണ്. 
സ്വന്തം മേൽവിലാസം എഴുതിയ കവറിൽ പൂരിപ്പിച്ച ദർഘാസ് 
ഫോറങ്ങൾ 19 - 6 -2013 -ാം തീയതി പകൽ 12 മണിവരെ ഫാം 
ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ ഫോറത്തിന് ? 400 
വിലയും വിൽപ്പന നികുതിയും അടച്ച് ഫാം ഓഫീസിൽനിന്നും 
വാങ്ങാ വു ന്ന താ ണ്. ഒരു ക്യുബിക് മീറ്റർ ചാണകപ്പൊടി 
എന്തു നിര ക്കിൽ എത്തിച്ചു നൽകാം എന്ന് ടെണ്ടറിൽ 
രേഖ പ്പെടു ത്തി യി രിക്ക ണം . രേഖ പ്പെടു ത്തുന്ന നിരക്കിന് 
2014 മാർച്ച് 31 വരെ പ്രാബല്യമുണ്ടായിരിക്കേണ്ടതും പ്രസ്തുത 
നിരക്ക് 62 -ാം മൈലിലെ ഫാമിൽ സ്പ്ലൈ ചെയ്യുന്നതിനുള്ള 
തായിരിക്കണം. ടെണ്ടറിനോടൊപ്പം ? 5 ,000 നിരതദ്രവ്യം 
സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം ഡി. ഡി. യായി നൽകുന്നവർ 
വണ്ടി പ്പ രി യാർ എസ്. ബി . ടി . യിൽ ഫാം സൂപ ണ്ടി ന് 
മാറത്തക്കവിധത്തിൽ നൽകേണ്ടതാണ്. ലഭിച്ചിട്ടുള്ള ടെണ്ടറുകൾ 


19 - 6- 2013 - ന് പകൽ 12.30 മണിക്ക് ഫാം ഓഫീസിൽ വച്ച് ഫാം 
സൂപ്രണ്ട്അദ്ദേഹം ചുമതലപ്പെടുത്തുന്നയാൾ ഹാജരുള്ളവരുടെ 
പ്രതി നിധിയുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്ക് ഇടുക്കി പ്രിൻസിപ്പൽകൃഷിആഫീസറുടെ 
അംഗീകാരത്തിന് വിധേയമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 
ടെണ്ടർ കൈക്കൊള്ളുന്നയാൾ 1100 - ന്റെ മുദ്രപത്രത്തിൽ കരാർ 
ഉടമ്പടി നൽകേണ്ടതാണ്. ടെണ്ടർ അംഗീകരിച്ചതായി അറിയിപ്പ് 
ലഭിച്ചശേഷം ഈ ആഫീസിൽനിന്നുള്ള നിർദ്ദേശാനുസരണം 
ചാണകപ്പൊടി സപ്ലൈ ചെയ്യേണ്ടതാണ്. ദർഘാസ് നടപടികൾ 
സംബന്ധിച്ച് ഫാം സൂപ്രണ്ടിന്റെ തീരുമാനം അന്തിമമായിരിക്കും. 
കാരണം കാണിക്കാതെ ദർഘാസ്തള്ളിക്കളയുന്നതിനും 
പു നർദർഘാസ് നട ത്തു ന്ന തി നു മുള്ള അധികാരം ഫാം 
സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ 
പത്ദിവസം പൊതു അവധി യാ യാൽ തൊട്ടടുത്ത 
പ്രവർത്തിദിവസം മറ്റൊരറിയിപ്പ് കൂടാതെ ദർഘാസ് നടപടികൾ 
നടത്തുന്നതാണ്. നിശ്ചിത സമയപരിധി കഴിഞ്ഞു കിട്ടുന്നതോ 
നിരതദ്രവ്യം ഇല്ലാത്തതോആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 
സർക്കാർ ദർഘാസുകൾക്ക് ബാധകമായ എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ 
ഫാം ഓഫീസിൽ നിന്നും പ്രവർത്തി ദി വ സ ങ്ങ ളിലും 
സമയങ്ങളിലും അറിയാവുന്നതാണ്. 


സംസ്ഥാന പച്ചക്കറിത്തോട്ടം, 
വണ്ടിപ്പെരിയാർ. 


( ഒപ്പ്) 
ഫാം സൂപ്രണ്ട്. 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ എൻ.എസ്. 75 / 13. 


2013 മേയ് 16 . 


നേര്യമംഗലം ജില്ലാകൃഷിത്തോട്ടത്തിലെ ആവശ്യത്തിലേ 
ക്കായി ഒരു ഹോണ്ട ആക്ടിവ സ്കൂട്ടർ ( Activa Delux) 
സപ്ലെചെയ്യുവാൻ താൽപ്പര്യമുള്ള അംഗീകൃത ഏജന്റുമാരിൽ 
നിന്നും മുദ്ര വച്ച ടെണ്ട റു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . 
ടെണ്ടറുകൾ 18 - 6- 2013 ചൊവ്വാഴ്ച 3 മണി വരെ സ്വീകരിക്കുന്ന 
താ ണ് . അന്നേദിവസം 3. 30 മണിക്ക് ടെണ്ട റു കൾ 
തുറക്കുന്നതായിരിക്കും. 


ടെണ്ടർ ഫോറം വിൽപ്പന നികുതിക്ക് പുറമെ 1400 
വിലയ്ക്ക്അന്നേദിവസം 2.30 മണിവരെ ആഫീസിൽ ലഭിക്കു 
ന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു കാരണവ 
ശാലും മടക്കികൊടുക്കുന്നതല്ല. എന്തെങ്കിലും കാരണത്താൽ ടി 
ദിവസം അവധിയായി പ്രഖ്യാപിക്ക പ്പെട്ടാൽ തൊട്ടടുത്ത 
പ്രവർത്തിദിവസം അതേ സമയംതന്നെ ടെണ്ടർ നടപടികൾ 
നടത്തുന്നതായിരിക്കും. ടെണ്ടർ സമർപ്പിക്കുന്നതോടൊപ്പം 
? 600 നിരതദ്രവ്യമായി കെട്ടിവെയ്ക്കേണ്ടതാണ്. കവറിനു 
മുകളിൽ “ ഹോണ്ട ആക്ടിവ സ്കൂട്ടർ സപ്ലെ ചെയ്യുന്ന 
തിനുള്ള ടെണ്ടർ ” എന്നെഴു തി യി രി ക്കേ ണ്ട താ ണ്. 
ഹോണ്ട ആക്ടിവ സ്കൂട്ടറിന്റെ on Road നിരക്കായിരിക്കണം 
ടെണ്ടറിൽ രേഖ പ്പെ ടു ത്തേണ്ടത്. ടെണ്ടറിന്റെ നിരക്ക് 
അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം ? 50 - ന്റെ മുദ്ര 
പ്രതത്തിൽ ടെണ്ടർ സംബന്ധിച്ച കരാർ എഴുതി നൽകേണ്ട 
താണ്. സപ്ത ഓർഡർ കിട്ടി 7 ദിവസത്തിനകം ഹോണ്ട 
ആക്ടിവ സ്കൂട്ടർ ഫാമിൽ തന്നിരിക്കേണ്ടതാണ്. ഹോണ്ട 
ആക്ടിവ സ്കൂട്ടർ കരാറുകാരന്റെ ചെലവിൽ എത്തിച്ചുതരേണ്ട 
താണ്. നിരക്കുകൾ 31-3- 2014 വരെ പ്രാബല്യം ഉണ്ടായിരിക്കുന്ന 
താണ്. പ്രത്യേക കാരണംകാണിക്കാതെ തന്നെ ടെണ്ടറുകൾ 
അസ്ഥിരപ്പെടുത്തുവാനുള്ള അധികാരം ഫാം സൂപ്രണ്ടിന് 
ഉണ്ടായിരിക്കും. ഹോണ്ട ആക്ടിവ സ്കൂട്ടർ സപ്ലെചെയ്ത 
തിനുശേഷം മാത്രമേ പണം അനുവദിച്ചുതരികയുള്ളു. 

- പ്രവർത്തി ദിവസ ങ്ങ ളിൽ രാവിലെ 8 മണി മുതൽ 
വൈകിട്ട് 5 മണിവരെയുള്ള സമയങ്ങളിൽ മാത്രമേ ഹോണ്ട 
ആക്ടിവ സ്കൂട്ടർ സപ്ലെചെയ്യുന്നതിന് അനുവദിക്കുകയുള്ളൂ. 
നിരതദ്രവ്യവും സെക്യൂരിറ്റിയും ( ഡി . ഡി .) ഡിമാന്റ് ഡ്രാഫ്റ്റ് 
ആയി മാത്രമേ സ്വീകരിക്കുകയുള്ളു. ഡി. ഡി .കൾ സൂപ്രണ്ട്, 
ജില്ലാ കൃ ഷി ഫാം , നേര്യ മം ഗലം എന്ന പേരിൽ 
കോതമംഗലത്ത് മാറത്തക്ക രീതിയിൽ എടുക്കേണ്ട താ ണ് . 
അക്കൗണ്ട് പേയി ഡി . ഡി .കൾ സ്വീകരിക്കുന്നതല്ല . 


- സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ടെണ്ടർ/ ലേല 
സംബ ന്ധ മായ എല്ലാ നി യ മ ങ്ങളും ഇക്കാ ര്യ ത്തിലും 
ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി 
ദിവസങ്ങളിൽ ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


ഫോൺ 0485 - 2554416. 


ജില്ലാ കൃഷിഫാം, 
നേര്യമംഗലം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


